Government ofKerala 
കേരള സർക്കാർ 

2007 


- Reg. No. രജി. നമ്പർ 
KLITV( N )/12/2006- 2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


17th July 2007 
2007 ജൂലൈ 17 
26th Ashadha 1929 
1929 ആഷാഢം 26 


No. | 29 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) 
that the following society , the particulars which is 
furnished in the categorical statement is registered 
by me today as a Co -operative Society under the 
said Act, on the basis of limited liability and that 
the byelaws of the undermentioned society is also 
hereby registered under the said Section . 

- തരംതിരിച്ചുളള പട്ടിക 
നമ്പർ ഡി 36472005; R . Dis. 2006 ഡിസംബർ 5 , 
സം ഘത്തിൻറ പേര - പുതുപ്പളളി ടൗൺ ക്ഷീരോൽ 

പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പ ർ 

ക , 231 ( ഡി ) ആപ്കോസ്. 
രജിസ്ററർ ചെയ്ത തീയതി - 5- 12 -2006 . 
മേൽവിലാസം - പുതുപ്പളളി ക്ഷീരോല്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കെ , 231 

( ഡി ) ആപ്കോസ്. 
താലൂക്ക - കോട്ടയം, 
ജില്ല കോട്ടയം , 
പ്രവർത്തനപരിധി - കോട്ടയം താലൂക്കിൽ 

പുതുപ്പള്ളി പഞ്ചായത്തിലെ 6 , 14 വാർഡുകൾ 
പൂർണ്ണമായും 7, 11 വാർഡുകൾ ഭാഗികമായും 
ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ . 


പടിഞ്ഞാറ് കൊട്ടുർ ആറു മുതൽ ഒരു പടി 

വരെയും , 
വടക്ക് കാതറപടി മുതൽ എസ്. ബി . ററി . 
- ജംഗ്ഷൻ, കന്നുകുഴി പാലം, ഇഞ്ചക്കാട്ട 
- കലുങ്ക്, മഠത്തിൽപ്പടി , തച്ചക്കുന്ന വരെയും, 
കിഴക്കം _ തലക്കുന്ന്മുതൽ കൊച്ചു പറമ്പിൽപ്പടി 

- മാമ്മൂട്ടിളപ്പടി, ചാലുങ്കൽപ്പടി വരെയും 
തെക്കു _ ചാല ങ്ക ൽപ്പടി മുതൽ മുബാരൽപ്പടി, 

രുവേലി, കൊച്ചുപാലം, കൊട്ടൂർ ആറ് 
വരെയുള്ള പ്രദേശങ്ങൾ . 
ബാധ്യത - ക്ലിപ്തം 
( പധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും 

വിതരണവും. 
അംഗീകത ഓഫരി മൂലധനം - 25,000 രൂപ. 
സംഘത്തിൽആകെ വാങ്ങാവുന്ന കുടം - വായ പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽധനം, 
കെട്ടിട നിധി എന്നിവയുടെതുകയിൽ നിന്നും 
സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള 
തല്ല . 


Dairy Development, 
Kottayam . 


( Sd . ) 
Deputy Director . 


KERALA GAZETTE 


[ PART III 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the power 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act , 1969 ( Act 21 of 1969 ) 
that the following society , the particular which is 
furnished in the Categorical Statement is registered 
by me today as a Co - operative Society under the 
said Act, on the basis of limited liability and that 
the byelaws of the undermentioned society is also 
hereby registered under the said section . 

- തരംതിരിച്ചുളള പട്ടിക 
നമ്പർ സി - 22622005 , 

2007 മാർച്ച് 1 
സംഘത്തിന്റെ പേര് മാതിരപ്പളളി ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ലിമിററഡ് നമ്പർ ഇ 322 
- ( ഡി ) ആപ് കോസ്, 
രജിസ്റ്റർ ചെയ്ത തീയതി - 26- 2 - 2007. 
മേൽവിലാസം - മാതിരപ്പളളി ക്ഷീ റോ ൽ പ്പാ 3 ക 

സഹകരണ സംഘം ലിമിറ്റഡ്നമ്പർ ഇ 322 
( ഡി ) ആപ്കോസ്, മാതിരപ്പളളി, എം . എ . 

കോളജ് പി . ഒ . , കോതമംഗലം- 686 666 . 
പോസ്ററാഫീസ് - എം . എ . കാളേജ് പി . ഒ , 
താലൂക്ക് കോതമംഗലം 
ജില്ല എറണാകുളം 
( പ്രവർത്തനപരിധിച്ചു. കോതമംഗലം മുനിസിപ്പാലി 

ററിയിലെ XVIII -ാം വാ ർഡിൽ വടക്ക - മാതി 
പ്പിള്ളി പുഴ റോഡ്, കിഴക്ക് _ കോതമംഗലം 
പുഴ, തെക്ക് _ മാതിരപ്പിള്ളി ജുമാമസ്ജിദ് 
പളളിപ്പടി റോഡ്, പടിഞ്ഞാറ് കോതമംഗലം 
മുവാറ്റുപുഴ നാഷണൽ ഹൈവ എന്നിവ 

അതിരുകളായുള്ള പ്രദേശം. 
ബാധ്യത ലിമിററഡം 
( പധാന ഉദ്ദേശങ്ങൾ പാൽ സി 2 6 2 2 2 ) 

- വിതരണവും , 
അംഗീകത ഓഹരി മൂലധനം - 25, 000 രൂപ . 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക. 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ ധനം, 

കെട്ടിട നിധി എന്നിവയുടെ ആകെ തുകയിൽ 
നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുളള 
ത ! ക യ ി ക ട പത്തിരട്ടിയിൽ കവിയാ 
പാടുളളതല്ല . 

( ഒപ്പ്) 
എറണാകുളം 

ഡെപ്യൂട്ടി ഡയറക്ടർ , 


GovernmentofKerala 
കേരള സർക്കാർ 

2007 


ി 


- Reg . No. രജി. നമ്പർ 
KLTVN / 122006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LII 
വാല്യം 52 


Thiruvananthapuram , Tuesday 

തിരുവനന്തപുരം, ചൊവ്വ 


17th July 2007 
2007 ജൂലൈ 17 
26th Ashadha 1929 
1929 ആഷാഢം 26 


നമ്പർ 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of tac powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1939 ), 
that the following society , the particular which 
is furnished in the categorical staten :nt is registered 
by mc today as a Co -operative Society under the 
said Act, on the basis of limited liability and that 
cho bye -laws of the undermentioned society is also 
hereby registered uader the said section , 


തരംതിരിച്ചുള്ള പട്ടിക 


നമ്പർ 1652 /2005 , 

2007 ഏപ്രിൽ 25 , 
സംഘത്തിന്റെ പേര 

അ പലവട്ടം പനമണ്ണ 
കീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം 

നമ്പർ പി . 304 ( ഡി ) ആപ കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി 25. 4- 2007 . 


117th July 2007 ) 


DAIRY LEVELOPMENT DEPARTMENT 


അതിരുകൾ 


- 


T 


മേൽവിലാസം - അ സലവട്ടം - പനമണ്ണ 

ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ പി . 30 ! ( ഡി ) ആപ്കോസ്, 
പോസ്റ്റാഫീസ _ അമ്പലവട്ടം . 
താലു -- ഒററപ്പാലം . 
ജില്ല - പാലക്കാട് . 
പ്രവർത്തനപരിധി - കിഴക്ക് - 8 2 0 = 2 ല് പ 
മുനിസിപ്പൽ അതിർത്തി ക്കും പടിഞ്ഞാറൻ 
പടിക്കപറമ്പം അമ്പലവട്ടം റോഡ 
ഏഴുപൊതി പാടശേഖരം വാർഡ് 7 
അതിർത്തി ക്കും വടക്ക് - ഒ റ റ പ ാ ല 
ചെർപ്പുളശ്ശേരി റോഡ ചെറുകുളം 
പാടശേഖരം അതിർത്തിക്കും ഇടയിൽ വരുന്ന 
(പദേശമായ വട്ടപറമ്പ്, ആര്യന്താട 

കാ ന്തക്കുന്നു , കയറുട്ടുപടി , ലക്ഷംവീട 
മുതലിയാർ തെരുവ് ഉൾപ്പെടെ വാർഡ് 5 
മുഴുവനും റേഷൻകട സെൻറർ പെരുമ്പിലാവ്, 
അമ്പലവട്ടം, പടിക്കപ്പറമ്പ്, പാലയ്ക്കൽ, 

കാരപറമ്പ * ഉൾപ്പെടെ വാർഡ്? 6 മുഴുവനും, 
ബാദ്ധ്യത ക്ലിപ്സ് , 
പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭണവും 

- വിതരണവും, 
അംഗീകത ഓഹരി മൂലധനം - 10, 000 രൂപ , 
സം ഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെതുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽധനം, 
കെട്ടിടനിധി എന്നിവയുടെ തുകയിൽനിന്നും 
സഞ്ചിതമായ ന ക ട ങ്ങ ൾ - കുറച്ചിട്ടുളള 
തുകയുടെ പ ി ര ട്ടി യി ൽ കവിയാൻ 
പാടുളളതല്ല , 


കിഴക്ക് _ പോത്താംകണ്ടം- ആറുകുംതോട് , 
തെക്ക്- - ചീ നി - പെരിങ്ങോം റോഡ 
വടക്ക് - കാക്കടവ് പെട്ടിക്കുണ്ട്അത്തട്ടി മറാഡ് . 
പടിഞ്ഞാറ് ഇടക്കാനം- നെല്ലൂർ റോഡ്, 
ബാദ്ധ്യത ക്ലിപ്തം, 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സം ഭരണവും 

വിതരണവും 
അംഗീകത ഓഹരി മൂലധനം - 25 ,000 രൂപ . 
സം ഘത്തിന് ആകെ വാങ്ങാവുന്ന കടം 

വായ പകളുടെയും നിക്ഷേപങ്ങളുടെയുംആകെ 
തുക, ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ 
ധനം, കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ 
നിന്നും സഞ്ചിത മായ നഷ്ടങ്ങൾ കുറിച്ചിട്ടുളള 
തുകയുടെപത്തിരട്ടിയിൽ കവിയാൻ പാടുളള 
തല്ല . 


( 2) 
നമ്പർ സി - 1766 2006 . 

2007 മേയ് 31 . 
സംഘത്തിൻറെ പേര _ വി . വി , നഗർ ക്ഷീരോജപ്പാദക 

സഹകരണസംഘം നമ്പർ കെ . ജി . 82 ( ഡി ) 

ആപ്കോസ്, 
രജിസ്റ്റ ർ ചെയ്ത തീയതി 30 -5 - 2007. 
പോസറം ഓഫീസറുവത്തൂർ. 
താലുക്ക്_ ഹോസ°4ർഗ്ഗ , 
ജില്ല കാസറഗോഡ്, 
പ്രവർത്തനപരിധി ചെറുവത്തൂർ ഗ്രാമപഞ്ചായ 
- അതിലെ 5 , 6 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശം, 


ക്ഷീരവികസന വകുപ്പ്, 
പാലക്കാട്. 


| (ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ , 


REGISTRATION CERTIFICATE 
I do hereby certify in exercise of the powers 
conferred on me under section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969 ) 
that the following societies of the particulars which are 
furnished in the categorical statements are registered 
by me as a Co-operative Society under the said 
Act, on the basis of limited liabilities and that 
the byelaws of the undermentioned societies are also 
hereby registered under the said Section . 

തരം തിരിച്ചുളള പട്ടിക 


അതിരുകൾ 
കിഴക്കം - കയ്യൂർ-ചീമേനി ഗ്രാമപഞ്ചായത്ത 

അതിമത്തി. 
തെക്ക് - - കുട്ടമത്ത്” ഹൈസ്കൂൾ റോഡ്. 
പടിഞ്ഞാറ് എൻ എച്ച്. -11 , റെയിൽവേ ലൈൻ, 
വടക്ക _ കയ്യുർ - ചീമേനി ഗ്രാ മ പ ഞ്ചാ യ ത്ത , 
- ക ാര്യങ്കോട് പുഴ. 
ബാദ്ധ്യത ക്ലിപ്തം 
പ്രധാന ഉദ്ദേശം - പാൽ സം രേ ണവും 

വിതരണവും. 
അം ഗീകത ഓഹരി മൂലധനം - 25,000 രൂപ. 
സം ഘത്തിന് ആകെ വാങ്ങാവുന്ന കടം -- വായ്പ 

കളുടെയും നിക്ഷേപങ്ങളുടെയും ആകെതുക, 
ഓഹരി മൂലധനം, സഞ്ചിതമായ കരുതൽ 
ധനം, കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ 
നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചി 
ട്ടുളള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുളളതല്ല . 


നമ്പർ സി 1079/2006 . - 2007 ഫെബ്രുവരി 3 , 
സംഘത്തിന്റെ പേര് - 2 പ മ ന റ ം ക ണ്ട . 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം നമ്പർ 

കെ , ജി . 76 ( ഡി ) ആപ്കോസ്, 
ജിസ്റർ ചെയ്ത തീയതി - 3- 2 - 2007. 
പോസന ഓഫീസ _എപെട്ടിക്കുമുണ്ട് 
താലൂക്ക്- ഫോസ്ദുർഗ്ഗ് 
ജില്ല -- കാസറഗോഡ്, 
( പ്രവർത്തനപരിധി - കയ്യുർ ചീമേനി ഗ്രാമപഞ്ചായ 

ത്തിലെ 8, 9 വാർഡുകളിൽപ്പെട്ട പ്രദേശങ്ങൾ , 


ക്ഷീരവികസന വകുപ്പ് , 
കാസറഗോഡ്. 


ഒപ്പ്) 
ഡപ്യൂട്ടി ഡയറക്ടർ 


